Kerala Gazette No. 31 dated 29th July 2008 . 
PART III 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 -101/ 07 - 08. 

2008 ജൂ ലൈ 9. 
-- തിരുവല്ല ബിൽഡിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ 
പറയുന്ന പ്രവർത്തികൾ ചെയ്യുന്നതിന് പൊതുമരാമത്ത് 
വകു പ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറം 6 -8 -2008 
ഉച്ചയ്ക്ക് ഒരു മണിവരെ കൊടുക്കുന്നതാണ്. അന്നേ ദിവസം 
തന്നെ വൈകിട്ട് 4 മണിവരെ സ്വീകരിക്കു ന്ന തും 4. 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു 
മാ യി രിക്കും. ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും 
രേഖ പ്പെ ടു ത്തിയ മുദ്രവച്ച കവ റു ക ളി ലാ യി രി ക്ക ണം 
ദർ ഘാ സുകൾ സമർപ്പി ക്കേ ണ്ട ത്. ദർഘാസുകൾ 
സ്വീകരിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന അവസാന ദിവസം 
അവധി ആയാൽ തൊട്ടടുത്ത ദിവസം നാലു മ ണി വരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. 
ദർഘാസിന്റെ കാലാവധി സ്വീകരിക്കുന്ന തീയതി മുതൽ 
നാലുമാസമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 , 2 , 4, 5, 6 
ഇവയ്ക്ക് രൂപ 400 + മൂ . വ . നി . , മറ്റുള്ളവയ്ക്ക് രൂപ 150 + മൂ . വ. നി . 

കാലാവധി കമനമ്പർ 1, 2, 4, 6 ഇവയ്ക്ക് 2 മാസം 
മറ്റുള്ളവയ്ക്ക് 1 മാസം. 

കരാറുകാരുടെ ക്ലാസ് - എ മുതൽ ഡി വരെ. 

ദർഘാസ് ഫോറം വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ കാർഡ് 
കൊണ്ടു വ ര ണ്ട താ ണ്. ദർഘാസുക ളോ ടൊപ്പം 50 രൂപ 
വിലയുള്ള മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം ഉപജില്ല, 
തിരുവല്ല . 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽതുകയും 

രൂപ 
1 30 /എഇഇറ്റി/ 2008 - 09 - - തിരുവല്ല ഡയറ്റ്, 

കെട്ടിടത്തിന്റെ അത്യാവശ്യ പണി- തറയുടെ 
പണി ( ട്രെയിനിങ്ങ് ഹാൾ) - രൂപ 2,39,000 6, 000 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . റ്റി .എൻ. 1/ 08- 09 (2 ). 


2008 ജൂ 


ലൈ 11. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
നിര ത്തു വി ഭാ ഗം , പൈനാ വ്, ഇടുക്കി താഴെ പറയുന്ന 
പണികൾക്ക് ദർഘാസുകൾ 2008 ആഗസ്റ്റ് മാസം 13 -ാം തീയതി 
വൈകുന്നേരം 4 മണി വരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


6 , 200 


2 31/ എന്ന ഇറ്റി/ 2008 - 09- -- തിരു വല്ല ഡയറ്റ് 

ട്രെയിനിംഗ് ഹാളിന്റെ അത്യാവശ്യ പണി - 
രൂപ 2,47 , 000 
3 32/ എഇഇറ്റി/ 2008 - 09 - തിരുവല്ല ഡി . ഇ . 

കെട്ടിടത്തിന്റെ അത്യാവശ്യ പണി ( ഫാൾസ് 
സീലിങ്ങ്) - രൂപ 42, 000 
33 /എഇഇറ്റി/2008 - 09 - തിരുവല്ല ഡി . ഇ . 
ഓഫീസ് കെട്ടിടത്തിന്റെ മുൻവശത്ത് ഇന്റർ 
ലോക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് നിരത്തുന്ന 
പണി - രൂപ 2 , 41, 000 


1, 100 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവർത്തിയുടെ പേരും 

അടങ്കൽതുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


- ( 2) 


6 , 100 


ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെനിക്ഷേപ പ്രവൃത്തികൾ 


1,900 


1 62/ ഇഇ/ 2008 - 09 - മൂന്നാർ ലിറ്റിൽ ഫ്ളവർ 
സ്കൂൾപ്രവേശന പാതയിലെ പാലത്തിന് 
പാർശ്വ സംരക്ഷണഭിത്തിയുടെയും ( വിങ്ങ് വാൾ) 
താങ്ങു ഭിത്തിയുടെയും നിർമ്മാണം - 
രൂപ 4 ,47,300 


11, 200 


7 , 250 


- 5 34/ എഇഇറ്റി/ 2008 - 09 - കവിയൂർ വില്ലേജ് 

ഓഫീസ് കെട്ടിടത്തിന്റെ അത്യാവശ്യ പണി - 

രൂപ 75, 000 
6 35/ എഇഇറ്റി/ 2008 -09 - തിരുവല്ല പോലീസ് 

ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ തറയുടെ അത്യാവശ്യ 
പണി - രൂപ 2,90,000 
36 /എഇറ്റി/ 2008- 09 - ജൂഡീഷ്യൽ ആഫീസേഴ് 
ക്വാർട്ടേഴ്സ് തിരുവല്ലയുടെ വാർഷിക അറ്റകുറ്റ 

പണികൾ രൂപ 19,000 
8 37/ എഇഇറ്റി/ 2008- 09 - തെള്ളിയൂർ വില്ലേജ് 

ഓഫീസ് കെട്ടിടത്തിന്റെ വാർഷിക അറ്റകുറ്റ 

പണികൾ - രൂപ 8,000 
Gaz . No. 31/2008/DTP. (PWD ) 


63 / ഇ ഇ / 2008 - 09 - ഒറ്റപ്പാറ പാലത്തിൽ 
പ്രവേശന പാർശ്വഭിത്തി നിർമ്മാണം - 
രൂപ 2 ,00 , 000 


5 ,000 


500 


3 64/ ഇഇ/ 2008 - 09 - മൂന്നാർ പട്ടികജാതി 

കോളനിയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം 
( ബാക്കിപണികൾ) - രൂപ 2,75,000 


200 


6 ,900 


( 2 ) 


( 1) 


| ( 2 ) 


( 3 ) 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 2008 - 09 


4 


2 14 / ഇഇ/ 2008 - 09 - ആലപ്പുഴ-മധുര എസ്. എച്ച്. 

കി . മീ . 11/ 200 - നും 18 / 00 - നും ഇട യിൽ 
അത്യാവശ്യ ബിറ്റുമിൻ പാച്ചു വർക്കുകൾ - 
രൂപ് 7,00,000 
3 15 / ഇഇ / 2008 - 09 - ശബരിമല - കൊടൈക്കനാൽ 
- എസ്. എച്ച്. കി . മീ . 9/ 750 നും 21/ 050 നും 
ഇടയിൽ ടി -- രൂപ 14,00,000 


17 , 500 


35 , 000 


4 16 / ഇഇ/ 2008- 09 - എറണാകുളം- തേക്കടി റോഡ് 

കി . മീ . 21/ 500 - നും 25 / 500 - നും ഇടയിൽ 
ടി - - രൂപ 6,00,000 


15 ,000 


65 / - / 2008- 2009 -വെള്ളത്തൂവൽ കൊന്നത്തടി 
റോഡിൽ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയുണ്ടായ 
ക്ഷതങ്ങൾ ശരിയാക്കൽ - വെള്ള ത്തു വൽ 

കൊന്നത്തടി റോഡിൽ കി. മീ. 0 / 370- ൽ താങ്ങു 
ഭിത്തി നിർമ്മാണം- രൂപ 13, 50,000 

33 , 750 
5 66 / /2008- 2009 - വെള്ളത്തൂവൽ കൊന്നത്തടി 

റോഡിൽ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയുണ്ടായ 
ക്ഷതങ്ങൾ ശരിയാക്കൽ- വെള്ളത്തൂവൽ 

കൊന്നത്തടി റോഡിൽ കി . മീ . 0/ 650 - ൽ താങ്ങു 
ഭിത്തി നിർമ്മാണം - രൂപ 13, 50 ,000 

- 33,750 
ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 മുതൽ 3 വരെ 
രൂപ 400 + വി . നി . , 4 - നും 5 - നും രൂപ 700 + വി. നി . 

പ്രവൃത്തികൾ തീർക്കേണ്ട കാലാവധി 6 മാസം. 
കരാറുകാർക്ക് വേണ്ട യോഗ്യത - എ , ബി , സി , ഡി. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ളഎല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവ സ ങ്ങ ളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


15 ,000 


5 17 / ഇഇ / 2008 - 09 - ടി കി . മീ . 27 / 500 - നും 
- 31/500 - നും ഇടയിൽ ടി - രൂപ 6,00,000 
6 18 / ഇഇ/ 2008 - 09 - മൂവാറ്റുപുഴ- അഞ്ചൽപ്പെട്ടി 

റോഡ് കി . മീ . 0/ 00 - നും 7 / 00 - നും ഇടയിൽ 
ടി - രൂപ 8,00,000 


20 , 000 


ഉപരിതലം പുതുക്കൽ 2008 - 09 


- 37 , 500 


നിരത്തുവിഭാഗം, 
ഇടുക്കി. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


7 19 / ഇഇ / 2008 - 09 - നേര്യമം ഗലം - നീണ്ട പാറ 

റോഡ്( ശബരിമല - കൊടൈക്കനാൽ എസ്.എച്ച്.) 
കി . മീ . 1/ 500 മുതൽ 2 / 950 വരെ 20 മി . 
മീറ്റർ ക ന ത്തിൽ ചിപ്പിംഗ് കാർ പ് 
ചെയ്യുക - രൂപ 15 ,00,000 
8 20 / ഇഇ/ 2008 - 09 - എം . സി . റോഡ് കി . മീ . 
199 / 00 മുതൽ 200 / 00 വരെ ടി 

രൂപ 15,00,000 
9 21/ ഇe /2008 -09 - എം . സി . റോഡ് കി . മീ . 
18 7 | 8 0 0 മു ത ൽ 189/ 00 വ ര ടി - 
രൂപ 15,00,000 


37 ,500 


ദർഘാസ് പരസ്യം 


37 , 500 


10 22 / ഇഇ)/ 2008 - 09 - കോത മംഗലം - കോട്ടപ്പടി 

റോഡ് കി . മീ . 2 / 00 മുതൽ 3 / 00 വരെ 
- ടി രൂപ 10 , 00, 000 


25 ,000 


37 ,500 


നമ്പർ ഡി. ബി. ( റ്റി . എൻ.) 3/ 2008 - 09. 

2008 ജൂ ലൈ 8. 
പൊതുമരാമത്ത് വകുപ്പ് ( റോഡ്സ് വിഭാഗം), എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മൂവാറ്റുപുഴ കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
താഴെ പറ ഞ്ഞി രി ക്കുന്ന തീയ തി ക ളിൽ വൈകുന്നേരം 
നാലുമണിവരെ ദർഘാസ് പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം വൈകുന്നേരം 
4.30 - ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ ഹാജരുള്ള കാരാ റു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിതദിവസം അവധി ആയാൽ 
അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിതസമയം വരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 
ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
(1) (2 ) 

( 3 ) 


11 23 / ഇ ഇ / 2 0 08 - 09 - മാറം മ്പിള്ളി- സൗത്ത് 

വാഴക്കുളം റോഡ് കി . മീ . 0 / 00 മുതൽ 200 വരെ 
- ടി - രൂപ 15,00,000 
12 24 / ഈ ഇ / 2 0 08 - 09 - മാറം മ്പിള്ളി- സൗത്ത് 

വാഴക്കുളം റോഡ് കി. മീ . 2 / 00 മുതൽ 3 / 200 വരെ 
ടി - രൂപ 9, 00, 000 


22,500 


37, 500 


37, 500 


13 25 | ഇ ഇ / 2 0 08 - 09 - ആ ലും മാവ്- കുറൂർ 
-- റോഡ് കി . മീ . 1/ 600 മുതൽ 3 / 250 വരെ 

ടി -- രൂപ 15, 00,000 
14 26 / ഇഇ / 2 008 - 09 - കുറുപ്പുംപടി -കുട്ടിക്കൽ 

റോഡ് കി. മീ . 0/ 00 മുതൽ 1/ 500 വരെ 

ടി - രൂപ 15,00, 000 
15 27 / ഇഇ)/ 2008 - 09 - രാമ മം ഗലം - തൊടു പുഴ 

റോഡ് കി . മീ . 6 / 600 മുതൽ 8/ 500 വരെ 

ടി - രൂപ 15 ,00,000 
16 28/ ഇ ഇ / 2 0 0 8 - 0 9 - നീറം പു ഴ - ക ലൂ ർ 

റോഡ് കി . മീ . 3 / 400 മുതൽ 5 / 00 വരെ 
ടി രൂപ 15,00,000 


12 -ാം ധനകാര്യ കമ്മീഷൻ ( ഡെപ്പോസിറ്റ് വേലകൾ 

- കമനമ്പർ 13, 61,74, 77 ,78 ,81 ഒഴികെ) 


37 , 500 


സാധാരണ അറ്റകുറ്റപ്പണികൾ 2008 - 09 


37, 500 


1 13 / ഇഇ / 2008 - 09 - തൊടുപുഴ- പിറവം റോഡ് 
( കുമരകം- കെമ്പൻമോട് എസ്. എച്ച്.) കി. മീ . 
25 / 00 - നും 33 /400 - നും ഇടയിൽ അത്യാവശ്യ 
ബിറ്റുമിൻ പാച്ചുവർക്കുകൾ രൂപ 10,00,000 


17 29 / ഇഇ /2008 - 09 - വാഴക്കുളം- കോതമംഗലം 

റോഡ് കി . മീ . 2/ 00 മുതൽ 300 വരെ 
ടി - രൂപ 12, 00 , 000 


25 ,000 


30 ,000 


( 2 ) 


- (1 ) 


( 2) 


( 3 ) 


35 47/ ഇഇ/ 2008 -09 - കാക്കൂർ- കക്കയം റോഡ് കി. മീ . 

| 2 / 500 മുതൽ 4 / 470 വരെ ടി - - രൂപ 15, 00 ,000 


37,500 


18 30 / ഈ ഇ | 2008 - 09 - ഓട ക്കാലി - നാഗ ബേരി 

റോഡ് കി . മീ . 1/ 850 മുതൽ 3/ 880 വരെ 
20 മി . മീറ്റർ കനത്തിൽ ചിപ്പിംഗ് കാർ പ്പെറ്റ് 
ചെയ്യു ക - രൂപ 15 ,00 ,000 

- 37,500 


36 48 / ഇഇ/ 2008 - 09 - പരീക്കണ്ണി-ഉപ്പുകുഴി-മാവുടി 

റോഡ് കി . മീ . 4/ 830 മു ത ൽ 5 / 830 വര 
ടി - രൂപ 8,00,000 


20 ,000 


19 31/ ഇ ഇ / 2 0 08 - 09 - എം . സി . റോഡ് കി . മീ . 
- 198 / 00 മുതൽ 199 / 00 വരെ ടി രൂപ 15,00,000 


37,500 


20 32 / ഈ ഇ / 2 0 08 - 09 - എം . സി. റോഡ് കി. മീ . 

189 / 00 മുതൽ 190 / 00 വരെ ടി - രൂപ 15 ,00, 000 


37,500 


37, 500 


37 49/ ഇഇ/ 2008 -09 - എം . സി. റോഡ് കി . മീ . 

201/ 00 മുതൽ 202/ 00 വരെ ടി രൂപ 15 ,00 ,000 
38 50 / ഇഇ / 2008 -09 - എം . സി. റോഡ് കി . മീ . 

194 / 00 മുതൽ 195 / 00 വരെ ടി -- രൂപ 15 ,00, 000 


37,500 


21 33/ ഇ ഇ / 2008 - 09 - രാമ മം ഗലം - തൊടു പുഴ 

റോഡ് കി . മീ . 8 / 500 മുതൽ 10 / 300 വരെ 
ടി - രൂപ 15, 00,000 


37 ,500 


39 51 / ഇ ഇ / 2008- 09 - ത്യ പൂ ണി ത്തുറ- പിറവം 

റോഡ് കി . മീ . 19 / 00 മുതൽ 20 / 100 വര 
ടി - - രൂപ 15,00, 000 


37,500 


22 34 / ഇ ഇ / 2 0 08 - 09 - വാഴ ക്കുളം- അ രീക്കു ഴ 

റോഡ് കി . മീ. 3 / 00 മുതൽ 400 വരെ 
ടി - - രൂപ് 10 , 00 ,000 


25, 000 


40 52 / ഇഇ/ 2008-09 - കാക്കൂർ-കക്കയം റോഡ് കി. മീ. 
- 0 / 00 മുതൽ 2 / 500 വരെ ടി - രൂപ 15 ,00,000 


37,500 


23 35 / ഇ ഇ / 2 0 08 - 09 - എറ ണാ കുളം - തേക്കടി 

റോഡ് കി . മീ . 21/ 400 മുതൽ 22 / 600 വരെ 
ടി രൂപ 15,00,000 


37 ,500 


41 53/ ഇഇ / 2008 - 09 - എറണാകുളം- തേക്കടി റോഡ് 

കി . മീ . 2 4 / 0 0 മു ത ൽ 2 5 / 5 0 0 വര 
ടി -- രൂപ് 15,00 , 000 


37 , 500 


24 36 / ഇ ഇ / 2 0 08 - 09 - പഴയ പെരുമ്പാവൂർ- 

പൂത്തൻകുരിശ് റോഡ് കി. മീ . 0/ 00 മുതൽ 
- 0 / 400 വരെ ടി - - രൂപ 10 ,00,000 


25, 000 


42 54/ ഇഇ/ 2008 - 09 - അറയ്ക്കപ്പടി-മംഗലത്തുനട 

റോ ഡ് കി . മീ . 2 / 0 0 മുതൽ 4 / 00 വര 
ടി - - രൂപ 15 ,00,000 


37 ,500 


25 37 / ഇഇ / 2008 - 09 - കുറുപ്പുംപടി - കുട്ടിക്കൽ 
- റോഡ് കി . മീ . 5/ 850 മുതൽ 7 / 300 വരെ 

ടി രൂപ 15,00,000 


37, 500 


43 5 5 / ഇ ഇ / 2 0 0 8 - 0 9 - അ ല്ല പ - വ ല മ്പൂ ർ 

റോഡ് കി . മീ . 6 / 150 മുതൽ 8/ 250 വരെ 
ടി - - രൂപ 10,00,000 


25, 000 


26 38 / ഇഇ / 2008 - 09 – കോതമംഗലം - കോട്ടപ്പടി 

റോഡ് കി . മീ . 3/ 00 മുതൽ 400 വരെ 
ടി രൂപ 10 ,00 , 000 


25 ,000 


44 56 ഇഇ)/ 2008- 09 - പുത്തൻകുരിശ്- ചോറ്റാനിക്കര 

റോഡ് കി . മീ . 0/ 00 മു ത ൽ 1/ 750 വ ര ടി 
രൂപ 15,00,000 


37 , 500 


27 39 / ഇഇ / 2008 - 09 - പൈങ്ങോട്ടൂർ- പോത്താനിക്കാട് 

റോഡ് കി . മീ . 4/ 200 മുതൽ 6/ 200 വരെ 
ടി - രൂപ് 15, 00 , 000 


37,500 


45 57 / ഈ ഇ | 2008 - 09 - കട വൂർ- കലൂർ റോഡ് 

കി . മീ . 0/ 00 മു ത ൽ 2 / 00 വ ര ടി 
- രൂപ 15 , 00 , 000 


37 ,500 


28 40 / ഇ ഇ / 2 0 08 - 09 - എം . സി . റോഡ് കി. മീ . 

200 / 00 മുതൽ 2017 00 വരെ ടി - രൂപ 15, 00 ,000 


37 ,500 


46 5 8 / ഇ ഇ / 2 0 0 8 - 0 9 - എ . സി . റോ ഡ് 

കി . മീ . 19 6 / 00 മുതൽ 197 / 00 വരെ ടി 
രൂപ 15, 00, 000 


29 41 / ഇ ഇ / 2008- 09 - എം . സി . റോഡ് കി . മീ . 

190/ 00 മുതൽ 191 / 00 വരെ ടി - രൂപ 15, 00,000 


37 ,500 


37,500 


30 42 / ഇഇ / 2008 - 09 - തൃപ്പൂ ണി ത്തുറ- പിറവം 

റോഡ് കി. മീ . 16 / 600 മുതൽ 18 / 00 വരെ 
ടി - രൂപ 15,00,000 


47 5 9 / ഇ ഇ / 2008 - 09 - എം . സി . റോ ഡ് 

കി . മീ . 19 5 / 00 മുതൽ 19 6 / 00 വരെ ടി 
രൂപ് 15,00 ,000 


37 ,500 


37 ,500 


48 60 / ഈ ഇ / 2008 - 09 - മാമല - പിറവം 

കി . മീ . 8 / 0 0 മുതൽ 10 / 0 0 വ ര 
രൂപ് 15,00 ,000 


റോ ഡ് 
ടി 


31 43 / ഇഇ / 2008 - 09 - മൂവാറ്റുപുഴ- തേനി റോഡ് 

കി . മീ . 9 | 0 0 മുതൽ 10 | 5 0 0 വ ര 
ടി രൂപ 10 ,00 , 000 


37, 500 


25,000 


32 44/ ഇഇ / 2008 - 09 - എ റ ണാ കു ളം - തേക്കടി 

റോഡ് കി . മീ . 22 / 600 മുതൽ 24 / 00 വരെ 
ടി രൂപ 15,00 , 000 


49 6 1 / ഇ ഇ / 2008 - 09 - എം . സി . റോ ഡ് 

കി . മീ . 197 / 00 മുതൽ 198 / 00 വരെ ടി 
- രൂപ 15 , 00 , 000 


37,500 


37, 500 


33 45/ ഈ ഇ | 2008 - 09 - അറയ്ക്കപ്പടി മംഗലത്ത്നട 
-- റോഡ് കി . മീ . 0 / 00 മുതൽ 2 / 00 വരെ 
- ടി - രൂപ് 15 ,00,000 


50 62/ ഇ ഇ / 2 008 - 09 - നേര്യ മം ഗലം - പാല മറ്റം 

റോഡ് കി . മീ . 0 / 00 മുതൽ 1 / 00 വരെ ടി 
രൂപ് 15, 00 , 000 


37 ,500 


37 ,500 


34 46/ ഇഇ/ 2008 - 09 - പുല്ലു വഴി- കല്ലിൽ റോഡ് 

കി . മീ . 0/ 00 മുതൽ 200 വരെ ടി - രൂപ 15,00 ,000 


51 63 / ഇഇ / 2008 - 09 - പോത്താനിക്കാട്- ചാത്തമറ്റം 

റോഡ് കി . മീ . 3 / 00 മുതൽ 4 / 00 വരെ ടി 
രൂപ 8 ,00 ,000 


37 ,500 


20 ,000 


- ( 1) 


| (2 ) 


- (1) 


( 2 ) 


52 64/ ഇഇ / 2008 - 09 - അറയ്ക്കപ്പടി- പൊഞ്ഞാശ്ശേരി 

റോഡ് കി . മീ . 3 / 300 മുതൽ 5 / 300 വരെ 
20 മി. മീറ്റർ കനത്തിൽ ചിപ്പിംഗ് കാർ പ്ലേറ്റ് 
ചെയ്യുക - രൂപ 14 ,00, 000 


68 80/ ഇഇ )/ 2 0 08 - 09 - എ റ ണാ കു ളം - തേക്കടി 

റോഡ് കി . മീ . 25 / 500 മുതൽ 27 / 00 വരെ 
ടി - രൂപ 15, 00 ,000 


37, 500 


35, 000 


53 6 5 / ഇ ഇ / 2008 - 09 - പൂ ത്യക്ക്- പാല മറ്റം 

റോഡ് കി . മീ . 0 / 00 മുതൽ 1/ 600 വരെ 
ടി - രൂപ 15, 00, 000 


69 81 / ഇ ഇ / 2008 - 09 - പെരുമാനി- വളയംചിറങ്ങര 

റോഡ് കി . മീ . 0 / 00 മുതൽ 2 / 00 വരെ ടി 
രൂപ 15, 00 ,000 


37,500 


37 ,500 


54 66/ ഇ ഇ / 2008 - 09 - പുത്തൻകുരിശ്- ബ്രഹ്മപുരം 

റോഡ് കി . മീ . 3 / 00 മുതൽ 4 | 400 വരെ 
ടി - രൂപ 15,00,000 


70 82/ ഈ ഇ | 2008 - 09 - പോത്താനിക്കാട്- ചാത്തമറ്റം 

റോഡ് കി . മീ . 0 / 00 മുതൽ 2/ 00 വരെ ടി 
രൂപ 15, 00 ,000 


37 ,500 


37,500 


55 6 7 / ഇ ഇ / 2 0 08 - 09 - എം . സി . റോ ഡ് 

കി . മീ . 202 / 00 മുതൽ 2 03 / 00 വരെ ടി 
- രൂപ 15 , 00 , 000 


71 82/ ഇ ഇ / 2008 - 09 - പുതു പാടി - ഇരു മ ല പടി 

റോഡ് കി . മീ . 2 / 00 മുതൽ 4/ 00 വരെ ടി 
രൂപ 15,00,000 


37 ,500 


37 ,500 


56 6 8 / ഇ ഇ | 2008 - 09 - എ . സി . റോ ഡ് 

കി . മീ . 203/ 00 മുതൽ 204/ 00 വരെ ടി 
രൂപ് 15,00 ,000 


72 83 / ഇ ഇ / 2 0 0 8 - 0 9 - ഇടപ്പള്ളി-മൂവാറ്റു പുഴ 

റോഡ് കി . മീ . 12 / 250 മുതൽ 13/ 0 0 വ ര യും 
14 /500 മുതൽ 15/ 00 വരെയും ടി രൂപ 15,00,000 


37,500 


37 , 500 


57 6 9/ ഇ ഇ / 2 0 08 - 09 - താടു പുഴ- പിറ വ 

റോഡ് കി . മീ . 10 / 115 മുതൽ 12 / 00 വരെ 
ടി - രൂപ 15,00,000 

- 37 ,500 


73 84/ ഇ ഇ / 2 008 - 09 - മൂവാറ്റുപുഴ- കൂത്താട്ടുകുളം 

റോഡ് കി . മീ . 5 / 500 മുതൽ 7 / 200 വരെ 
ടി - രൂപ 15,00 ,000 


37 ,500 


58 70 / ഇ ഇ / 2008 - 09 - പിറവം - കടുത്തുരുത്തി 

റോഡ് കി . മീ . 0 / 00 മുതൽ 1/ 00 വരെ യും 
3/ 500 മുതൽ 400 വരെയും ടി - രൂപ 15,00,000 


74 85 / ഇ ഇ / 2008 - 09 - പു ന്നേ ക്കാട് - പാല മറ്റം 

റോഡ് കി . മീ . 2 / 00 മുതൽ 3 / 600 വരെ 
ടി -- രൂപ 13 ,00,000 


32,500 


37, 500 


59 71/ ഇ ഇ / 2008 - 09 - നേര്യ മം ഗലം - പാല മറ്റം 

റോഡ് കി . മീ . 1/ 00 മുതൽ 2 / 00 വരെ 
ടി - രൂപ 15 ,00 ,000 


75 86 / ഇ ഇ / 2 0 08 - 09 - പുതു പാടി - ഇരു മലപ്പടി 

റോഡ് കി . മീ . 0 / 00 മുതൽ 2 / 00 വരെ 
ടിരൂപ 15 , 00 ,000 


37 ,500 


37, 500 


60 72 / ഇ ഇ / 2008 - 09 – കോത മം ഗലം ടൗൺ 

റോ ഡ് കി . മീ . 0 / 00 മുതൽ 0 / 500 
( മാർബേസിൽ റോഡ്) വരെ ടി - രൂപ 4,00 ,000 


76 87 / ഇഇ)/ 2 0 08 - 09 - പാ ങ്കാട് - ക രി മു ക ൾ 

റോഡ് കി . മീ . 2 / 500 മുതൽ 4 / 00 വരെ 
ടി - രൂപ 15 ,00,000 


10 , 000 


37,500 


61 73 ഇ ഇ | 2008 - 09 - പു ന്നേ ക്കാട് - പാല മറ്റം 

റോഡ് കി . മീ . 0 / 00 മുതൽ 2 / 00 വരെ 
ടി - രൂപ 15,00,000 


77 88 / ഈ ഇ / 2008 - 09 - നേ ര്യ മം ഗലം - പാല മറ്റം 

റോഡ് കി . മീ . 2 / 00 മുതൽ 3/ 00 വരെ 
ടി - രൂപ 15 ,00 ,000 


37,500 


37 ,500 


62 74 / ഇ ഇ / 2008 - 09 - മം ഗ ല ത്തു നട -പങ്കാട് 

റോഡ് കി . മീ . 0 / 00 മുതൽ 1/ 600 വരെ 
ടി - രൂപ 15, 00,000 


78 89 / ഇ ഇ / 2 008 - 09 - നേ ര്യ മം ഗലം - പാലമറ്റം 

റോഡ് കി . മീ . 3 / 00 മുതൽ 4/ 00 വരെ 
ടി രൂപ 15 , 00 ,000 


37,500 


37 ,500 


63 75 / ഇ ഇ | 2008 - 09 - മ ഗ ല ത്തു നട -പങ്കാട് 

റോഡ് കി . മീ . 1/ 600 മുതൽ 3 / 200 വരെ 
ടി - രൂപ 15, 00,000 


79 90 / ഈ ഇ / 2 008 - 09 - കോ ല ഞ്ച രി - പട്ടി മറ്റം 

റോഡ് കി . മീ . 2 / 00 മുതൽ 3 / 250 വരെ 
- ടി - രൂപ 15,00, 000 


37 ,500 


37 ,500 


64 76 / ഇ ഇ | 2008 - 09 - മാ റാടി - പ ര വ ം മൂ ഴി 

റോഡ് കി . മീ . 0 / 00 മുതൽ 2 / 00 വരെ ടി 
രൂപ് 15, 00 ,000 


80 91 / ഈ ഇ | 2008 - 09 - മനയ്ക്കകടവ്- മോറയ്ക്കാല 
- ബ്രഹ്മപുരം റോഡ് കി . മീ . 5/ 600 മുതൽ 7 / 00 വരെ 

ടി - രൂപ 14 ,50,000 


37 , 500 


36, 250 


65 77 / ഇഇ/ 2008 - 09 - തൊടുപുഴ- പിറവം റോഡ് 

കി . മീ . 12 / 00 മുതൽ 13 / 00 വരെ യും 15 / 00 
മുതൽ 16 / 400 വരെയും ടി - രൂപ 15,00, 000 


81 92/ ഇ / 2008 -09 - ആലുമ്മാവ്- കൂറൂർ റോഡ് കി. മീ . 

0/00 മുതൽ 1/600 വരെ ടി - രൂപ 15 ,00,000 


37 ,500 


37 , 500 


66 78 / ഇഇ / 2008 - 09 --മണ്ണൂർ- വാളകം റോഡ് കി . മീ . 
| 7/ 00 മുതൽ 8 / 600 വരെ ടി - രൂപ 15 ,00,000 


82 93 / ഇഇ/ 2008 - 09 - വാളിയപ്പാടം - മാറാടി റോഡ് 

കി . മീ . 0/ 00 മുതൽ 2700 വരെ ടി - - രൂപ 15,00,000 


37, 500 


37 ,500 


67 79 / ഇ ഇ / 2008 - 09 - മൂവാറ്റുപുഴ-കൂത്താട്ടുകുളം 

റോഡ് കി . മീ . 0 / 00 മുതൽ 1/ 800 വരെ ടി 
- രൂപ 15, 00, 000 


83 94 ഇ ഇ / 2 008 - 09 - മൂവാറ്റുപുഴ-കൂത്താട്ടുകുളം 

റോഡ് കി. മീ . 7 / 200 മുതൽ 9/ 00 വരെ ടി 
രൂപ് 15 ,00 ,000 


37 ,500 


37 , 500 


( 1) 


- ( 2 ) 


84 95/ ഇഇ / 2008 - 09 - പൂതൃക്ക - പാലമറ്റം റോഡ് 

കി. മീ . 1/600 മുതൽ2/100 വരെ 20 മീറ്റർ കനത്തിൽ 
ചിപ്പിംഗ് കാർപെറ്റ് ചെയ്യുക - രൂപ 6,00, 000 15,000 


ദർഘാസ് പരസ്യം 

| [ 3/ 2008] 
നമ്പർ ഡി . ബി. ടി./2008. 

2008 ജൂ ലൈ 7. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, റോഡ്സ് സബ് ഡിവിഷൻ, വടക്കൻ പറവൂർ 
താഴെ പറയുന്ന ജോലികൾക്ക് അംഗീകാരമുള്ള കരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 2008 ആഗസ്റ്റ് മാസം 5 - ന് 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതാണ്. 


ഡെപ്പോസിറ്റ് വേലകൾ 2008 - 09 


85 96 / ഇ ഇ / 2 0 0 8 - 0 9 - പെരുമ്പാവൂർ- ആലുവ 

റോഡിൽ ടാറ്റാ ടെലി സർവ്വീസ് കേബിൽ 
ഇട്ടഭാഗം പുനരുദ്ധരിക്കൽ -രൂപ 8,50,000 


21,250 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 
നമ്പർ പേരും അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


86 97 / ഇഇ/ 2008- 09 - പെരുമ്പാവൂർ-പുത്തൻകുരിശ് 

റോഡ് കി . മീ . 0 / 00 മുതൽ 2 / 150 വരെ ടി 
രൂപ് 12 ,50, 000 


31,250 


40 /2008 -09 ഒ. ആർ. 2008 -09 - വൈപ്പിൻ-പള്ളിപ്പുറം 
റോഡിൽ കി . മീ . 22 / 000 മുതൽ 23 / 000 വരെ 
ടാർ ഉപയോഗിച്ച് അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 
ചെയ്യുന്നതിന് രൂപ 1,90,000 


4,750 


87 98 / ഇ ഇ / 2008 - 09 - കൂത്താട്ടുകുളം- രാമപുരം 

റോഡ് കി . മീ . 0 / 00 മുതൽ 3 / 600 വരെ 
ടി - രൂപ 7, 50 ,000 


18 ,750 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 4, 5, 60 ഇവയ്ക്ക് 
രൂപ 400 + മൂ . വ . നി., മറ്റുള്ളവയ്ക്ക് രൂപ 700 + മൂ . വ . നി. 


- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി ക്രമനമ്പർ 
1 മുതൽ 20 വരെ 5 - 8 - 2008, കമനമ്പർ 21 മുതൽ 40 വരെ 
7 - 8- 2008, ക്രമനമ്പർ 41 മുതൽ 60 വരെ 11- 8- 2008, ക്രമനമ്പർ 
61 മുതൽ 80 വരെ 12- 8 - 2008 , ക്രമനമ്പർ 81 മുതൽ 87 വരെ 
13 - 8 - 2008. 


പ്രവൃത്തിയുടെ കാലാവധി - 4 മാസം. 


കരാറുകാരുടെ ക്ലാസ്സ് - " സി യും അതിനു മുകളിലും . 
- ദർഘാ സു കൾ മൂ വാററു പുഴ റോഡ് സ് വിഭാ ഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ആഫീസിൽ നിന്നും നിശ്ചിത 
ദിവസത്തിന് മൂന്ന്ദിവസം മുൻപ് എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും 
ടെണ്ടർ ദിവസം ഉച്ചക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണത്തിന്റെ 
വിലയും വില്പന നികുതിയും പണമായോ മണി ഓർഡറായോ 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


- 41/2008 -09 ഒ. ആർ. 2008 -09 വൈപ്പിൻ -പള്ളിപ്പുറം 

റോഡിൽ കി. മീ . 12 / 000 മുതൽ 13 / 000 വരെ 
( സെന്റ് ആൻട്രേസ് ചർച്ചിനു സമീപം) 
ടാർ ഉപയോഗിച്ച് അത്യാവശ്യ അറ്റകുറ്റപ്പണി 
കൾ ചെയ്യുന്നതിന് രൂപ 3,00 ,000 

7 ,500 
3 42/2008 -09- ഒ. ആർ. 2008 -09 വൈപ്പിൻ-പള്ളിപ്പുറം 

റോഡിൽ കി. മീ . 17/ 000 മുതൽ 18/000 വരെ 
കാനയുടെ പുനർ നിർമ്മാണവും അറ്റകുറ്റപ്പണി 
കളും ചെയ്യുന്നതിന് രൂപ 3, 00,000 

7 ,500 
43 /2008 -09 - ഒ. ആർ. 2008 -09 വൈപ്പിൻ -പള്ളിപ്പുറം 
റോഡിൽ കി . മീ. 0/ 000 മുതൽ 1/ 000 വരെ 
ടാർ ഉപയോഗിച്ച് അത്യാവശ്യ അറ്റകുറ്റപ്പണി 
കൾ ചെയ്യുന്നതിനും റോഡ്സൈഡ് ബല 
പ്പെടുത്തുന്നതിനും രൂപ 3,00,000 

7 ,500 
5 44 /2008 -09 - എഫ്. ഡി . 2008-09 മാഞ്ഞാലി - ലൂപ്പ് 

റോഡിൽ പട്ടാളം മസ്ജിദിനു സമീപം 
റിട്രെയിനിംഗ് വാളിന്റെ പുനർ നിർമ്മാണം 
നടത്തുന്നതിന് - രൂപ 2,80,000. 

7,000 
6 45 / 2008-09- ഒ. ആർ. 2008 -09- കറുകുറ്റി-മൂഴിക്കുളം 

റോഡിൽ കി . മീ. 1/ 000 മുതൽ 3/ 000 വരെ 
ടാർ ഉപയോഗിച്ച് അത്യാവശ്യ അറ്റകുറ്റപ്പണി 
കൾ ചെയ്യുന്നതിന് -രൂപ 2,80,000 

7 ,000 
46 /2008 -09 ഒ ആർ. 2008- 09 അയിരൂർ തുരുത്തിപ്പും 
റോഡിൽ കി . മീ . 5 / 000 മുതൽ 7/ 000 വരെ 
ടാർ ഉപയോഗിച്ച് അത്യാവശ്യ അറ്റകുറ്റപ്പണി 
കൾ ചെയ്യുന്നതിന് രൂപ 2,70 ,000 

6 , 750 
47/ 2008- 09 - ഒ. ആർ. 2008- 09 - ആലുവ പറവൂർ 
റോഡിൽ കി . മീ . 6 / 700 മുതൽ 8 / 700 വരെ 
ടാർ ഉപയോഗിച്ച് അത്യാവശ്യ അറ്റകുറ്റപ്പണി 
കൾ ചെയ്യുന്നതിന് - രൂപ 2,70 , 000 

6,750 
48 / 2008-09 - ഒ. ആർ. 2008 - 09 - കോട്ടപ്പുറം- കൂനമ്മാവ് 
റോഡിൽ രണ്ടും മൂന്നും കി . മീറ്ററിന് ഇടയിൽ 
ടാർ ഉപയോഗിച്ച് അത്യാവശ്യ അറ്റകുറ്റപ്പണി 
കൾ ചെയ്യുന്നതിന് രൂപ 2,30,000 

5,750 
10 86 / 2007- 08 - ഒ. ആർ. 2007 -08 - പറവൂർ- വരാപ്പുഴ 

റോഡിൽ എടമ്പാടം ഭാഗത്ത് കാന പണിയു 
ന്നതിന് (പുനർദർഘാസ് രൂപ 2,00,000 

5 ,000 


ദർഘാസ് പ്രമാണത്തിന്റെ വിലയായി അടച്ച തുക യാതൊരു 
കാര ണ വ ശാലും മടക്കി ലഭി ക്കു ന്ന ത ല്ല . ആ വ ശ്യ മായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതും ദർഘാസുകളോടൊപ്പം 
50 രൂപയുടെ മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഇല്ലാത്തതുമായ 
എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതാണ്. 

ടെൻഡറിനോടൊപ്പം ഷെഡ്യൂൾവാങ്ങിയപ്പോൾ ലഭിച്ച 
രസീതുകൂടി അടക്കം ചെയ്യേണ്ടതാണ്. കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥ 
കളും ഇതിനും ബാധകമാണ്. 


8 


g 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
റോഡുകളുടെ വിഭാഗം, 

( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
Gaz , No. 31 / 2008/DTP. (PWD ) 


( 2 ) 


( 3 ) 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + മൂ . വ . നി . 
പണിതീർക്കേണ്ട കാലാവധി മൂന്ന്മാസം. 
കരാറുകാരുടെ യോഗ്യത " ഡി യും അതിനുമുകളിലും. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകൾ സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വി വ ര ങ്ങ ൾ ക്ക് ഇ ഓ ഫീ സി ൽ അ ന് ഷി ച്ചാൽ 
അറിയാ വുന്നതാണ്. 


7 ,500 


7 ,500 


- ( ഒപ്പ്) 
റോഡ്സ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
നോർത്ത് പറവൂർ. 

- എഞ്ചിനീയർ. 


7 , 500 


5 ,000 


ദർഘാസ് പരസ്യം 


9 


5 ,000 


7 ,500 


7,500 


നമ്പർ ഡി . ബി. 3 / 2008 - 09 . 

2008ജൂ ലൈ 9 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
( റോഡ്സ് വിഭാഗം) അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കോത മം ഗലം താഴെ പറ യു ന്ന പവ്യ ത്തി കൾക്ക് 
കേരള പൊതുമരാമത്ത് വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും താഴെ പറഞ്ഞിരിക്കുന്ന 
തീയതികളിൽ വൈകുന്നേരം 4 മണിവരെ ദർഘാസ് പ്രവൃത്തി 
യുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവെച്ച കവറുകളിൽ 
നേരിട്ടോ തപാൽമുഖേനയോദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
തപാലിൽ ഉണ്ടാകുന്ന താമസങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല. അന്നേദിവസം 4.30 മണിക്ക് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥരോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും 
കാരണവശാൽ നിശ്ചിതദിവസം അവധി ആയാൽ അടുത്ത 
പ്രവൃത്തിദിവസം നിശ്ചിതസമയം വരെ ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതാണ്. 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

- രൂപ 
(1) 


5,000 


5 18 / എഇഇ/ 2008 - 09 - തൃക്കാരിയൂർ- വെറ്റിലപ്പാറ 

റോഡ് കി . മീ . 3 / 000 മുതൽ 7 / 700 വരെയുള്ള 
ഭാഗത്ത് ടി - - രൂപ 3, 00,000 
6 19 /എഇഇ/ 2008 - 09 - എം . എ . കോളേജ്- തങ്കളം 

റോഡ് കി. മീ . 0/ 000 മുതൽ 2 /000 വരെയുള്ള 
ഭാഗത്ത് ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 

അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
- 20/ എഇഇ/ 2008 - 09 - അടിവാട്- പല്ലാരിമംഗലം 

റോഡ് കി . മീ. 1/000 മുതൽ 5/ 840 വരെയുള്ള 
ഭാഗത്ത് ടി - രൂപ 3, 00, 000 
8 21/ എഇഇ/ 2008 - 09 - പായിപ- നെല്ലിക്കുഴി 

റോഡ് കി . മീ . 5/ 000 മുതൽ 6/ 000 വരെയുള്ള 
ഭാഗത്ത് ടി രൂപ 2,00,000 
- 22 / എഇഇ / 2008 - 09 - പാണിയേലി-മൂവാറ്റുപുഴ 

റോഡ് കി . മീ . 16 / 450 മുതൽ 18 / 000 വരെയുള്ള 

ഭാഗത്ത് ടി - - രൂപ 2,00,000 
10 23/ എഇഇ / 2008 - 09 - - പോത്താനിക്കാട്- ഡീവിയേഷൻ 

റോഡ് കി. മീ . 0 / 000 മുതൽ 1/ 950 വരെയുള്ള 
ഭാഗത്ത് ടി രൂപ 3, 00,000 
11 24 / എഇഇ / 2008 - 09 - പുളിന്താനം- വെട്ടിത്തറ 

റോഡ് കി . മീ . 1/ 700 മുതൽ 3/ 800 വരെയുള്ള 

ഭാഗത്ത് ടി -- രൂപ 3,00 ,000 
12 25 /എഇഇ / 2008 - 09 -ഊഞ്ഞാപ്പാറ - നാടുകാണി 

റോഡ് കി . മീ . 1/ 500 മുതൽ 2 / 940 വരെയുള്ള 
ഭാഗത്ത് ടി - രൂപ 2,00,000 
- 26 / എഇഇ / 2008 - 09 - നേര്യമംഗലം - പാലമറ്റം 

റോഡ് കി . മീ . 4/ 000 മുതൽ 8 / 000 വരെയുള്ള 

ഭാഗത്ത് ടി - രൂപ 3,00 ,000 
14 27/ എഇഇ / 2008 - 09 - തൃക്കാരിയൂർ- നെല്ലിക്കുഴി 

റോഡ് കി. മീ. 0/ 000 മുതൽ 2 / 000 വരെയുള്ള 

ഭാഗത്ത് ടി - രൂപ 3,00, 000 
15 28/ എഇഇ / 2008 - 09 - ചെങ്കര - മാലിപ്പാറ റോഡ് 

കി . മീ. 0/ 000 മുതൽ 1/ 000 വരെയുള്ള ഭാഗത്ത് 

ടി രൂപ 2,00 ,000 
16 29 / എഇഇ / 2008 - 09 - വെള്ളാരമറ്റം- പൈമറ്റം 

റോഡ് കി . മീ . 0/ 000 മുതൽ 1/ 600 വരെയുള്ള 

ഭാഗത്ത് ടി -- രൂപ 3,00 ,000 
17 30/ എഇഇ / 2008 - 09 പൈങ്ങോട്ടൂർ- പോത്താനിക്കാട് 

റോഡ് കി. മീ . 0 / 000 മുതൽ 3/ 200 വരെയുള്ള 

ഭാഗത്ത് ടി - രൂപ 3, 00,000 
18 31/ എഇഇ / 2008 - 09 - നേര്യമംഗലം - പാലമറ്റം 

റോഡ് കി. മീ . 8/ 000 മുതൽ 11 /000 വരെയുള്ള 
ഭാഗത്ത് ടി - - രൂപ 3,00,000 
- 32/എഇഇ / 2008 - 09 --- കോട്ടപ്പടി- പ്ലാമുടി റോഡ് 

കി . മീ . 0/ 000 മുതൽ 4/200 വരെയുള്ള ഭാഗത്ത് 

ടി രൂപ 3,00,000 
20 33 / എ ഇ ഇ / 2 0 08 - 09 - രാ മ ല്ലൂർ- പിണ്ടിമ ന 

റോഡ് കി . മീ . 0 / 000 മുതൽ 3 / 400 വരെയുള്ള 
ഭാഗത്ത് ടി - രൂപ 3,00 ,000 
21 34 /എഇഇ/ 2008- 09 - കോതമംഗലം-ടൗൺ റോഡ് 

കി . മീ . 0/ 000 മുതൽ 0 / 600 വരെയുള്ള ഭാഗത്ത് 
- ടി - രൂപ 1,50, 000 


7 ,500 


7 ,500 


(2) 


5,000 


2008 - 09 - ലെ സാധാരണ അറ്റകുറ്റപ്പണികൾ 


7 ,500 


1 14/ എഇഇ/2008 - 09 - തൃക്കാരിയൂർ- നാടുകാണി 

റോഡ് കി. മീ. 0/ 000 മുതൽ 3/000 വരെയും കി. മീ . 
6/ 000 മുതൽ 9/ 270 വരെയുമുള്ള ഭാഗത്ത് ടാർ 
ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ - 
രൂപ 3,00,000 


7 ,500 


7 , 500 


7 ,500 


2 15/ എഇഇ/ 2008 - 09 - പോത്താനിക്കാട്- ചാത്തമറ്റം 

റോഡ് കി. മീ. 0/000 മുതൽ 7/ 000 വരെയുള്ള 
ഭാഗത്ത് ടി -- രൂപ 3,00 ,000 


7 ,500 


7 ,500 


3 16 / എഇഇ / 2008 - 09 - കവളങ്ങാട്- പരീക്കണ്ണി 

റോഡ് കി. മീ. 0/000 മുതൽ 3/ 950 വരെയുള്ള 
ഭാഗത്ത് ടി - രൂപ 3, 00, 000 


7 ,500 


7 ,500 


4 17 / എഇഇ / 2008 - 09 - പുന്നേക്കാട്- പാല മറ്റം 

റോഡ് കി. മീ . 0/ 000 മുതൽ 3/ 600 വരെയുള്ള 
ഭാഗത്ത് ടി - - രൂപ 3,00 ,000 


7 , 500 


3 ,750 


ദർഘാസ് പരസ്യം 

| [ 20/ 2008] 


നമ്പർ ഡിസി 13 - 1 / 2007 . 


2008 ജൂ 


ലൈ 7. 


കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
( റോഡുകളും പാല ങ്ങ ളും ) , ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, കോഴിക്കോട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
ദർ ഘാ സു കൾ ക്ഷണിച്ചുകൊ ള്ളു ന്നു . ദർഘാ സു കൾ 
ദർഘാസ് ദിവസം വൈകുന്നേരം 4. 30 - ന് തുറക്കുന്നതാണ്. 


7 , 500 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

( 2 ) 


നിരതദ്രവ്യം 
രൂപ് 


22 35/ എഇഇ / 2008 - 09 - എം . എ . കോളേജിലേക്കുള്ള 

അപ്രോച്ച് റോഡ് കി . മീ . 0 / 000 മുതൽ 2 / 000 
വരെയുള്ള ഭാഗത്ത് ടാർ ഉപയോഗിച്ചുള്ള 

അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ - രൂപ 2,50,000 6 ,250 
23 36 / എഇഇ/ 2008 - 09 - എരപ്പു കൽ- വേട്ടാ ബാറ 

റോഡ് കി . മീ. 0/ 000 മുതൽ 8/ 760 വരെയുമുള്ള 

ഭാഗത്ത് ടി - രൂപ 3,00,000 
24 37/ എഇഇ / 2008 - 09 - പരീക്കണ്ണി-ഉപ്പുകുഴി-മാവുടി 

റോഡ് കി . മീ . 0 / 000 മുതൽ 2 / 750 വരെയും 
5 / 830 മുതൽ 6 / 530 വരെയും 9 / 500 മുതൽ 

11/ 400 വരെയുമുള്ളഭാഗത്ത് ടി - - രൂപ 3,00,000 7,500 
25 38 / എഇഇ / 2008 - 09 - കടവൂർ- കലൂർ റോഡ് 

കി . മീ . 2 / 000 മുതൽ 5/ 000 വരെയുള്ളഭാഗത്ത് 
ടി - - രൂപ 2,00,000 

5 ,000 
26 39/ എഇഇ / 2008 - 09 - വാവേലി- കൂട്ടിക്കൽ റോഡ് 

കി . മീ . 0 / 000 മുതൽ 3 / 000 വരെയുള്ള ഭാഗത്ത് 
ടി രൂപ 2,50,000 

- 6, 250 
27 40 / എഇഇ / 2008 - 09 - കുറുപ്പംപടി - കൂട്ടിക്കൽ 

റോഡ് (മാലിപ്പാറ വഴി) കി . മീ . 0 / 000 മുതൽ 
- 8/ 800 വരെയുള്ള ഭാഗത്ത് ടി - - രൂപ 3,00,000 7,500 
28 41 / എഇഇ / 2008 - 09 - ഇരു മലപ്പടി - പാനിപ - 

കോട്ടപ്പടി റോഡ് കി. മീ . 0/ 000 മുതൽ 6/ 490 
വരെയുള്ള ഭാഗത്ത് ടി -- രൂപ 3,00,000 

7 ,500 
29 42/ എഇഇ/ 2008 - 09 - പൈങ്ങോട്ടൂർ- 

മുള്ളരിങ്ങാട് 
റോഡ് കി. മീ . 0/ 000 മുതൽ 5/ 925 വരെയുള്ള 
ഭാഗത്ത് ടി - രൂപ 3,00, 000 

7 , 500 


1 മലപ്പുറം ജില്ല കൊണ്ടാട്ടി അസംബ്ലി 
മണ്ഡലത്തിലെ ആലുങ്കൽ- വലിയപറമ്പ് 
നീരാട് റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 50 ലക്ഷം 


50,000 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി . നി . 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി-- ക്രമനമ്പർ 
1 മുതൽ 15 വരെ 4 - 8 - 2008, ക്രമനമ്പർ 16 മുതൽ 29 വരെ 
6 - 8 - 2008. 

കരാറുകാരുടെ ക്ലാസ് - " ഡി യും അതിനു മുകളിലും. 
പ്രവൃത്തിയുടെ കാലാവധി- 3 മാസം. 

ദർഘാസുകൾ കോതമംഗലം റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ആഫീസിൽ നിന്നും നിശ്ചിത 
ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണത്തിന്റെ 
വിലയും വില്പന നികുതിയും പണമായോ മണി ഓർഡറായോ 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ വിലയായി അടച്ച തുകയാതൊരു കാരണവശാലും 
മടക്കി ലഭിക്കുന്നതല്ല . ആവശ്യമായ നിരതദ്രവ്യം കോതമംഗലം 
റോഡ്സ് അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്മാത്തക്കവിധം 
പ്ലഡ്ജ് ചെയ്ത് കെട്ടിവയ്ക്കാത്തതും ദർഘാസുകളോടൊപ്പം 
50 രൂപയുടെ മുദ്രപ്രതത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഇല്ലാത്തതുമായ 
എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതാണ്. 

- കേരള പൊതു മരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
ടെൻഡറിനോടൊപ്പം ഷെഡ്യൂൾവാങ്ങിയപ്പോൾ ലഭിച്ച രസീതുകൂടി 
അടക്കം ചെയ്യേണ്ടതാണ്. 


2 ടി കൊണ്ടോട്ടി മണ്ഡലത്തിലെ മൊറയൂർ 
എടപ്പറമ്പ്- ഒഴുക്കൂർ കീഴുശ്ശേരി റോഡ് 
കി . മീ . 2 / 000 മുതൽ 4 / 000 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ -രൂപ 50 ലക്ഷം 50, 000 
3 പാലക്കാട് ജില്ല തൃത്താല അസംബ്ലി 
മണ്ഡലത്തിലെ വെളിയംകല്ല്- തിരുവേഗപ്പുറ 
റോഡ് കി. മീ . 0/ 000 മുതൽ 2/800 വരെ 
( വെളിയംകല്ല് മുതൽ കൊടിക്കുന്ന് വരെ) 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 100 ലക്ഷം - 50 , 000 
- മലപ്പുറം ജില്ല - പെരിന്തൽമണ്ണ അസംബ്ലി 
മണ്ഡലത്തിലെതൂത്ത- വെട്ടിയൂർ റോഡ്രണ്ടാം 
ഘട്ടം- കരിങ്കല്ലത്താണ് മുതൽ മേലാറ്റൂർ വരെ 

അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 55 ലക്ഷം 50,000 
- 5 ടി പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡല 

ത്തിലെ ആഞ്ഞിലങ്ങാടി- മേലാറ്റൂർ റോഡ് 

അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 45 ലക്ഷം 50,000 
- 6 ടി കുറ്റിപ്പുറം അസംബ്ലി മണ്ഡലത്തിലെ 

ബി . പി. അങ്ങാടി - കുറ്റിപ്പുറം റോഡ് 
കി . മീ . 6 /700 മുതൽ 13 / 200 വരെ അഭിവൃദ്ധി 
പ്പെടുത്തൽ - രൂപ് 50 ലക്ഷം 

50,000 
7 പാലക്കാട് ജില്ല - മണ്ണാർക്കാട് അസംബ്ലി 
മണ്ഡലത്തിലെ മണ്ണാർക്കാട്- ചിന്നത്തടാകം 
റോഡ് കി . മീ . 8 / 000 മുതൽ 9 / 000 വരെ 
വീതി കൂട്ടി അഭിവൃദ്ധിപ്പെടുത്തലും വളവ് 
ബലപ്പെടുത്തലും രൂപ 49.50 ലക്ഷം 

50,000 
8 ടി മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ 

പൊൻപാറ - പിലാച്ചോല - കാട്ടപ്പള്ള-കപ്പുപറമ്പ 
അമ്പലപ്പാറ റോഡ് കി. മീ . 5/ 000 മുതൽ 
10 / 750 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 47. 50 ലക്ഷം 

50 , 000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡുകളുടെ വിഭാഗം, 
കോതമംഗലം . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


9 കാസർഗോഡ് ജില്ല - ഉദുമ അസംബ്ലി 
മണ്ഡലത്തിലെ കാനത്തൂർ- എരഞ്ഞിപ്പുഴ 
കുറ്റിക്കോൽ റോഡ് കി . മീ. 1/ 500 മുതൽ 
10 / 200 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 50 ലക്ഷം 


50, 000 


- ( 2) 


- 10 കാസർഗോഡ് ജില്ല - ഉദുമ അസംബ്ലി മണ്ഡ 

ലത്തിലെ ഉദുമ -മുല്ലിശ്ശേരി റോഡ് കി . മീ. 
1/ 200 മുതൽ 3 / 000 വരെ അഭിവൃദ്ധി 
പ്പെടുത്തൽ - രൂപ 50 ലക്ഷം 


22 ടി ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ 

ബാലുശ്ശേരി-മുക്ക്പാലം നിർമ്മാണം കി . മീ. 
16 / 800 (എസ്സ്. എച്ച്. 34 ) - രൂപ 100 ലക്ഷം - 50,000 


50 ,000 


- 23 ടി കുന്നമംഗലം അസംബ്ലി മണ്ഡലത്തിലെ 

ചാത്തമംഗലം - ഓമശ്ശേരി റോഡ് അഭിവൃദ്ധി 
പ്പെടുത്തൽ - രൂപ 40 ലക്ഷം 


50, 000 


11 കണ്ണൂർ ജില്ല -തൃക്കരിപ്പൂർ അസംബ്ലിമണ്ഡല 

ത്തിലെ കാൻകോൽ- ചീമേനി റോഡ് കി . മീ . 
5/700 മുതൽ 9/400 വരെ അഭിവൃദ്ധി 
പ്പെടുത്തൽ -രൂപ 100 ലക്ഷം 


50 ,000 


- 24 ടി കുന്നമംഗലം അസംബ്ലി മണ്ഡലത്തിലെ 

കുറ്റിക്കാട്ടൂർ-മുണ്ടൂർപാടം റോഡ് അഭിവൃദ്ധി 
- പ്പെടുത്തൽ - രൂപ് 60 ലക്ഷം 


50,000 


12 വയനാട് ജില്ല നോർത്ത്വയനാട് അസംബ്ലി 
മണ്ഡലത്തിലെ മാനന്തവാടി ടൗണിൽ 
ഫുട്പാത്തും ഓവുചാലും നിർമ്മാണ 
പ്രവൃത്തി- രൂപ 100 ലക്ഷം 


50 , 000 


13 ടി കൽപ്പറ്റ അസംബ്ലി മണ്ഡലത്തിലെ 

ചെന്നലോട്- ഓട്ടുപാറ റോഡ് കി. മീ . 0/000 
മുതൽ 12 /325 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 100 ലക്ഷം 


50 ,000 


14 ടി സുൽത്താൻബത്തേരി അസംബ്ലിമണ്ഡല 

ത്തിലെ സുൽത്താൻബത്തേരി- കുപ്പാടി 
വടക്കനാട് റോഡ് കി. മീ. 0/ 000 മുതൽ 
10 / 000 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 100 ലക്ഷം 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 3, 4, 11, 
12 , 13, 14 , 18 , 20, 21, 22, 24 ഇവയ്ക്ക് രൂപ 2,000 + മൂ . വ . നി ., 
മറ്റുള്ളവയ്ക്ക് രൂപ 1,000 + മൂ . വ . നി . 

- ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും - 
കമ നമ്പർ 1 മുതൽ 8 വരെ 6 - 8 - 2008 മുതൽ 12 - 8 - 2008 
ഉച്ചയ്ക്ക് 1 മണി, 9 മുതൽ 14 വരെ 7 - 8 - 2008 മുതൽ 
13 - 8- 2008 ഉച്ചയ്ക്ക് 1 മണി, ക്രമനമ്പർ 15 മുതൽ 19 വരെ 
8- 8 -2008 മുതൽ 14 - 8 -2008 ഉച്ചയ്ക്ക് 1 മണി വരെ, 20 മുതൽ 
24 വരെ 14 - 8 - 2008 മുതൽ 19 - 8- 2008 ഉച്ചയ്ക്ക് 1 മണി വരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 
ക്രമ നമ്പർ 1 മുതൽ 8 വരെ 18 - 8 - 2008- ന് വൈകുന്നേരം 
4 മണി വരെ, 9 മുതൽ 14 വരെ 19 - 8 - 2008 - ന് വൈകുന്നേരം 
4 മണി വരെ, 15 മുതൽ 19 വരെ 20 - 8 - 2008- ന് വൈകുന്നേരം 
4 മണി വരെ, 20 മുതൽ 24 വരെ 26 -8 - 2008 - ന് വൈകുന്നേരം 
4 മണി വരെ. 


50,000 


15 കോഴിക്കോട് ജില്ല - പേരാമ്പ അസംബ്ലി 
മണ്ഡലത്തിലെ പേരാമ്പ -ചെമ്പ-കൂരാച്ചുണ്ട് 
റോഡ് കി. മീ . 0 / 000 മുതൽ 1/ 000 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 30 ലക്ഷം 


50,000 


16 ടി പേരാമ്പ് അസംബ്ലി മണ്ഡലത്തിലെ 
കൂരാച്ചുണ്ട് അങ്ങാടി- കല്ലാനോട് റോഡ് 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 30 ലക്ഷം 


കരാറുകാരനുവേണ്ട യോഗ്യത - 45 ലക്ഷത്തിന് മുകളിലുള്ള 
പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിൽ 
“ എ ക്ലാസ് രജിസ്ട്രേഷൻ, രൂപ 45 ലക്ഷത്തിൽ താഴെയുള്ള 
പ്രവൃത്തികൾക്ക് " ബി ക്ലാസും അതിനുമുകളിലും. 

- നിർമ്മാണ കാലാവധി - ക്രമനമ്പർ 1, 2, 4, 5, 6, 7, 8, 9, 
10, 15 , 16, 17 , 18, 19, 20 , 23 ഇവയ്ക്ക് 6 മാസം, 22 - ന് 
12 മാസം, മറ്റുള്ളവയ്ക്ക് 9 മാസം. 


50,000 


17 ടി പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ 

കൊയിലാണ്ടി- അരിക്കുളം- അഞ്ചാംപീടിക 
റോഡിൽ പൂവത്തൂർതാഴം മുതൽ കൈത 
വയൽവരെ ഉയർത്തി അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 40 ലക്ഷം 


50,000 


- ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടു തൽ 
വിവ ര ങ്ങൽ ഈ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചറിയാവുന്നതാണ്. 


18 ടി നാദാപുരം അസംബ്ലി മണ്ഡലത്തിലെ 
വളയം കുറുവന്തേരി-ചെക്യാട് റോഡ് അഭിവൃദ്ധി 
പ്പെടുത്തൽ- രൂപ 60 ലക്ഷം 


50, 000 


റോഡ്സ് ആന്റ് ബ്രിഡ്ജസ്, 
നോർത്ത് സർക്കിൾ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


50 , 000 


19 ടി നാദാപുരം അസംബ്ലി മണ്ഡലത്തിലെ 
കല്ലാച്ചി-വാണിയൂർ റോഡ് അഭിവൃദ്ധി 

പ്പെടുത്തൽ രൂപ 40 ലക്ഷം 
20 ടി കൊടുവള്ളി അസംബ്ലി മണ്ഡലത്തിലെ 

കളരാന്തിരി തോടിന് കുറുകെ പാലം 
നിർമ്മാണം - രൂപ 68 ലക്ഷം 


ദർഘാസ് പരസ്യം 

[ 4/ 2008-09) 


50 , 000 


നമ്പർ ഡി2 - 1122 / 2006. 


2008 ജൂ 


ലൈ 4. 


21 ടി ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ 

നന്മണ്ട- ചീക്കിലോട് റോഡ് കി . മീ . 0/ 000 
- മുതൽ 5 /500 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ് 70 ലക്ഷം 


കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്ത് വിഭാഗം, കാസറഗോഡ് താഴെ പറയുന്ന പ്രവർത്തി 
കൾക്ക് ദർഘാ സു കൾ താഴെ പറയുന്ന തീയതികളിൽ 
വൈകുന്നേരം 3 മണി വരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


50,000 


( 1) 


( 2 ) 


( 3 ) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

- (2) 


നിരതദ്രവ്യം 
രൂപ് 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ ( എം . ഡി . ആർ.) 


- (1) 


- ( 3) 


14 21/ 2008 - 09 - ഉപ്പള- കന്യാന റോഡിൽ കി. മീ . 

3 / 200 - ലെ കലുങ്കിന്റെ പുനർ നിർമ്മാണം - 
രൂപ 6 ലക്ഷം 

- 15,000 


15 22/ 2008 - 09 - ഓൾഡ് എം . സി. സി . റോഡിൽ 

കി . മീ . 17 / 300 - ലെ കലു ങ്കിന്റെ പുനർ 
നിർമ്മാണം - രൂപ 4 ലക്ഷം 


10 , 000 


16 . 


| 23/ 2008 - 09 - ചീമേനി- പാലാവയൽ-ഓടക്കൊല്ലി 

റോഡിൽ കി . മീ . 21/ 500 - നും 22/ 500 - നും 
ഇടയിൽ കോൺക്രീറ്റ് ഓടയുടെ നിർമ്മാണം - 
രൂപ 4 ലക്ഷം 

| 10 ,000 


17 


24 / 2008 - 09 - ചെറുവത്തൂർ- പടന്ന- എടച്ചാക്കെ 
റോഡിൽ കി . മീ . 1/ 00 - നും 2 / 00 - നും ഇടയിൽ 
വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം ഉയർത്തൽ - 
രൂപ 4 ലക്ഷം 

| 10,000 


12 -ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് വർക്ക് 2008 - 09 

സാധാരണ റിപ്പയർ (എസ്. എച്ച്.) 
1 8/ 2008- 09 - കല്ലടുക്ക -ചെർക്കള റോഡ് കി . മീ . 

28 / 00 മുതൽ 33 / 00 വരെ രൂപ 5 ലക്ഷം | 12 ,500 
2 9/2008- 09 - ചെർക്കള-ജാൽസൂർ റോഡ് കി. മീ . 

16 / 00 മുതൽ 26 / 00 വരെ രൂപ 4 ലക്ഷം 10 , 000 
3 10/ 2008 - 09 - ടി കി. മീ. 26/ 00 മുതൽ 39/ 00 
- വരെ - രൂപ് 5 ലക്ഷം 

12 , 500 
4 11 /2008- 09 - ഹോസൂർഗ്ഗ്- പാണത്തൂർ റോഡ് 

കി. മീ. 0 / 700 - നും 4 / 100 - നും ഇടയിൽ വെള്ളം 

കെട്ടി നിൽക്കുന്ന ഭാഗം ഉയർത്തലും 
ഭാഗികമായി ഉപരിതലം പുതുക്കലും 
രൂപ് 4 ലക്ഷം 

| 10,000 
5 12/ 2008 - 09 - ടി കി. മീ . 31 / 00 - നും 32 / 00 - നും 

ഇടയിൽ വളവു നികത്തി വീതി കൂട്ടൽ - 
രൂപ് 10 ലക്ഷം 

25 , 000 
6 13/ 2008 -09 - ടി കി. മീ . 16 / 00 - നും19 / 00 - നും 

ഇടയിൽ വളവു നികത്തി വീതി കൂട്ടൽ - 
രൂപ 6 ലക്ഷം 

15 ,000 
പ്രത്യേക റിപ്പയർ (എസ്. എച്ച്.) 
7 14/ 2008 - 09 - ചെർക്കള- ജാൽസൂർ റോഡിൽ 

കി . മീ. 31/035 - ലെ കലുങ്കിന്റെ നീളം കൂട്ടലും 
ശക്തിപ്പെടുത്തലും -രൂപ 5 ലക്ഷം 

12 , 500 
കാലവർഷക്കെടുതികൾ (എസ്. എച്ച്.) 


കാലവർഷക്കെടുതികൾ ( എം . ഡി . ആർ.) 


18 25 / 2008 - 09 - വര ക്കാട്-എളേരിത്തട്ട്- പറമ്പ 

റോഡിൽ കി. മീ . 0 / 400 - നും 2/ 00 - നും ഇടയിൽ 
പാർശ്വഭാഗം ബലപ്പെടുത്തലും സംരക്ഷിക്കലും - 
രൂപ 3. 50 ലക്ഷം 


8 , 800 


19 26 / 2008 - 09 - ചീമേനി-ചാണടുക്കം- കാക്കടവ് 

റോഡ് കി . മീ. 0/ 00 - നും 1/ 00 - നും ഇടയിൽ 
റോഡിന്റെ പാർശ്വഭാഗം കേടുപാടു തീർക്കൽ - 
രൂപ 4 ലക്ഷം 

20,000 


20 27/ 2008 - 09 - വിദ്യാനഗർ മായിപ്പാടി- സീതാംഗോളി 

റോഡിൽ കി. മീ . 1/ 200 - നും 1/ 500 - നും ഇടയിൽ 
കോൺക്രീറ്റ് ഓട നിർമ്മിക്കൽ - രൂപ 9. 50 ലക്ഷം 23,800 


- ഉപരിതലം പുതുക്കൽ 


8 15/ 2008 - 09 - ചെർക്കള- ജാൽസൂർ റോഡിൽ 

കി. മീ . 20 /511- ലെ പൈപ്പ് കലുങ്കിന്റെ കേടായ 
ഹെഡ് വാൾ നിർമ്മിക്കലും സംരക്ഷിക്കലും - 
രൂപ 5 ലക്ഷം 


21 28 / 2008 - 09 - ഹോസ്ദുർഗ്ഗ്- പാണത്തൂർ റോഡ് 

കി. മീ . 0/ 00 മുതൽ 0 / 700 വരെ രൂപ 8.20 ലക്ഷം 20,500 
- 29 / 2008 -09 - ടി കി. മീ . 33/ 00 മുതൽ 34 / 00 
വരെ - രൂപ 14.50 ലക്ഷം 

36,300 


12 ,500 


16/ 2008 - 09 - ഹോർഥ്- പാണത്തൂർ റോഡ് 
കി. മീ . 11 / 500 - നും 12 / 00 - നും ഇടയിൽ റോഡ് 
വീതി കൂട്ടലും കലുങ്കിന്റെ നീളം കൂട്ടലും 
രൂപ് 6 ലക്ഷം 

15, 000 


മീ. 15 / 00 മുതൽ 16 / 500 


- 30/ 2008 - 09 - ടി കി . 

വരെ രൂപ 14 ലക്ഷം 


35,000 


സാധാരണ റിപ്പയർ ( എം . ഡി . ആർ.) 
10 17 / 2008 - 09 - കാസറഗോഡ്-മധൂർ റോഡ് 
- കി . മീ . 0 / 00 മുതൽ 6 / 450 വരെ 
രൂപ 3. 75 ലക്ഷം 


- 31/ 2008 - 09 - ടി കി. മീ . 34 / 00 മുതൽ 35 / 00 
വരെ രൂപ 14.50 ലക്ഷം 

- 36, 300 
- 32/ 2008 - 09 - ടി കി . മീ . 16 / 500 മുതൽ 17 / 700 
- വരെ രൂപ 15 ലക്ഷം 

37 ,500 


- 9 ,400 


11 18 /2008 -09 - വിദ്യാനഗർ മായിപ്പാടി- സീതാംഗോളി 
-- റോഡ് കി . മീ . 0/ 00 മുതൽ 5 / 00 വരെ - 
രൂപ 4 ലക്ഷം 


- 33 / 2008 - 09 - ടി കി. മീ . 17 / 700 മുതൽ 19 / 00 
വരെ - രൂപ 15 ലക്ഷം 

- 37 ,500 
- 34/ 2008 -09 - കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 25 / 700 മുതൽ 26 / 200 വരെ - 
രൂപ 15 ലക്ഷം 

37 ,500 


10 , 000 


17 ,500 


12 19/ 2008 - 09 - ഓടയഞ്ചാൽ- ചെറുപുഴ റോഡിൽ 

കി. മീ. 33 / 00 - നും 34 / 500 - നും ഇടയിൽ കോൺക്രീറ്റ് 

ഓടയുടെ നിർമ്മാണം - രൂപ 7 ലക്ഷം 
13 20 / 2008 - 09 - ആലമിപ്പള്ളി- അരീക്കടവ് റോഡ് 

കി. മീ . 1/ 00 - നും 1/ 600 - നും ഇടയിൽ കാരേജ് 
വീതി കൂട്ടൽ രൂപ 4.50 ലക്ഷം 


22 ,500 


28 35 / 2008 -09 - കുമ്പള- ബദിയടുക്ക റോഡ് കി. മീ . 

13/ 00 മുതൽ 14 / 00 വരെ രൂപ 9 ലക്ഷം 
- 36 / 2008 -09 - ടി കി. മീ . 14/ 00 മുതൽ 15 / 00 

വരെ രൂപ 9 ലക്ഷം 


11,300 


22,500 


Gaz . No . 31/ 2008/DTP. (PWD ) 


(2 ) 


( 3) 


( 1) 


( 2) 


(3 ) 


52 


53 


30 37 / 2008 -09 - ബോവിക്കാനം- കാനത്തൂർ റോഡ് 

കി . മീ. 5/ 00 മുതൽ 6 / 800 വരെ രൂപ 11 ലക്ഷം 27,500 
31 38/ 2008- 09 - തെക്കിൽ- ആലട്ടി റോഡ് കി . മീ . 
15 / 00 മുതൽ 16 / 00 വരെ -രൂപ 9 ലക്ഷം 

22,500 
32 39 /2008 - 09 - ടി കി. മീ. 16/00 മുതൽ 17 /00 
വരെ - രൂപ 9 ലക്ഷം 

22 ,500 


55 . 


33 


മീ . 19 / 00 മുതൽ 20 / 00 


40 / 2008 - 09 - ടി കി . 
വരെ രൂപ 9 ലക്ഷം 


22,500 


56 


34 


57 


41/ 2008 - 09 - ടി കി . മീ . 20 / 00 മുതൽ 21/ 00 
വരെ രൂപ 9 ലക്ഷം 

22 ,500 
42/ 2008 -09 - ടി കി. മീ . 32/ 00 മുതൽ 33/ 00 
വരെ രൂപ 9 ലക്ഷം 

| 22,500 


35 


58 


36 


മീ . 33 / 00 മുതൽ 34 / 696 


43 / 2008 - 09 - ടി കി . 
വരെ -രൂപ 14 ലക്ഷം 


59 


35,000 


61 


37 44 / 2008- 09 - മഞ്ചേശ്വരം - ഉക്കട റോഡ് കി . മീ. 
9/ 00 മുതൽ 10 / 00 വരെ രൂപ 9 ലക്ഷം 

22 ,500 
38 45/ 2008 -09 - - ഉപ്പള - കന്യാന റോഡ് കി. മീ . 
4/ 00 മുതൽ 5 / 00 വരെ രൂപ 9 ലക്ഷം 

22, 500 
39 46/ 2008 -09 - ഓൾഡ് എം . സി . സി . റോഡ് 

കി . മീ . 21/ 00 മുതൽ 22/ 00 വരെ - രൂപ 6.50 ലക്ഷം 16,300 


63 


33 ,800 


64 


40 47/ 2008- 09 - മഞ്ചേശ്വരം -ഉക്കട റോഡ് കി . മീ . 

13 / 00 മുതൽ 14 / 500 വരെ - രൂപ 13.50 ലക്ഷം 
41 48 / 2008 - 09 - ഓൾഡ് എം . സി. സി. റോഡ് 

കി . മീ. 22 / 00 മുതൽ 23/ 200 വരെ രൂപ 8 ലക്ഷം 
42 49 /2008 -09 - സീതാംഗോളി-പുത്തിഗെ- പെർള 

റോഡ് കി. മീ. 0 / 00 മുതൽ 1/ 500 വരെ 
രൂപ 13.50 ലക്ഷം 


- 59 / 2008 - 09 - ചന്തേര -തൃക്കരിപ്പൂർ- ഒളവറ റോഡ് 

കി . മീ. 0/ 00 മുതൽ 2700 വരെ രൂപ 12 ലക്ഷം 30, 000 
- 60 / 2008 -09 ടി കി. മീ 2100 മുതൽ 2 / 800 
- വരെ - രൂപ 5 ലക്ഷം 

12 ,500 
54 61/ 2008 - 09 - ടി കി . മീ . 7 / 00 മുതൽ 8 / 00 
വരെ - രൂപ 8 ലക്ഷം 

30, 000 
- 62 /2008 -09 - ടി കി. മീ . 10/ 500 മുതൽ 11/ 716 
വരെ - രൂപ 9.50 ലക്ഷം 

23, 800 
- 63/ 2008 -09 - ഒടയഞ്ചാൽ - ചെറുപുഴ റോഡ് കി. മീ . 

3/00 മുതൽ 3/500 വരെ രൂപ 3.50 ലക്ഷം 8, 800 
-- 64 /2008 -09 - പള്ളിക്കര- പെരിയ റോഡ് കി. മീ . 

4/ 00 മുതൽ 5/ 500 വരെ രൂപ 11. 80 ലക്ഷം 29, 500 
- 65 /2008- 09 - നീലേശ്വരം -രാജാ റോഡ് കി. മീ. 
- 0 /00 മുതൽ 1/ 00 വരെ രൂപ 8 ലക്ഷം 

20 ,000 
-- 66 /2008 -09 - ചോയ്യംങ്കോട്മുക്കട റോഡ് കി. മീ. 

0 / 00 മുതൽ 2/ 00 വരെ രൂപ 15 ലക്ഷം 37, 500 
60 67 /2008- 09 - ടി കി . മീ . 2/ 00 മുതൽ 4000 
വരെ രൂപ 15 ലക്ഷം 

37,500 
- 68 /2008 -09 - നീലേശ്വരം -എടത്തോട് റോഡ് കി. മീ . 

0/ 00 മുതൽ 2700 വരെ രൂപ 15 ലക്ഷം - 37,500 
- 69/ 2008-09 - ടി കി. മീ. 2/00 മുതൽ 4/ 00 
വരെ രൂപ 15 ലക്ഷം 

37, 500 
70 / 2008 - 09 -- ടി കി . മീ. 13 / 500 മുതൽ 16/ 500 
വരെ രൂപ 14 ലക്ഷം 

35, 000 
- 71 / 2008 -09 - ടി കി. മീ. 16/ 500 മുതൽ 18 / 500 
വരെ രൂപ 14 ലക്ഷം 

- 35,000 
- 72 / 2008 - 09 - ടി കി . മീ . 18 / 500 മുതൽ 20/ 00 
വരെ രൂപ 9.50 ലക്ഷം 

23,800 
- 73 / 2008 -09 - പെരിയ - ഒടയഞ്ചാൽ റോഡ് കി. മീ. 

15 /700 മുതൽ 17 / 250 വരെ - രൂപ 14 ലക്ഷം 35 ,000 
74 /2008 -09 - ചെമ്മട്ടംവയൽ- കാലിച്ചാ നടുക്കം 
റോഡ് കി . മീ . 14 / 00 മുതൽ 16 / 200 വരെ - 
രൂപ 12 .50 ലക്ഷം 

31, 300 
- 75/ 2008 -09 -- വരക്കാട്-എളേരിത്തട്ട്- പറമ്പ റോഡ് 
- കി. മീ . 4 /00 മുതൽ 6 / 00 വരെ - രൂപ 11 ലക്ഷം 27, 500 
- 76 /2008 -09 - ടി കി . മീ . 6 / 00 മുതൽ 8/ 500 
വരെ രൂപ 13.50 ലക്ഷം 

33 ,800 
- 77/ 2008 -09 - ടി കി. മീ . 8 / 500 മുതൽ 10 / 500 
വരെ രൂപ 11 ലക്ഷം 

27 ,500 
78 / 2008 -09 - പരപ്പ്-മാലോം റോഡ് കി. മീ . 4 / 500 
മുതൽ 6 / 500 വരെ രൂപ് 11 ലക്ഷം 

| 27 , 500 
72 79 /2008 -09 - ടി കി. മീ . 7/00 മുതൽ 9/ 500 
വരെ രൂപ 13.50 ലക്ഷം 

33,800 
- 80 / 2008 - 09 -- ടി കി . മീ . 9 / 500 മുതൽ 12 / 00 
വരെ രൂപ 13.50 ലക്ഷം 

33 , 800 
- 81 / 2008 - 09 - തുളിശ്ശേരി- നീലേശ്വരം - അഴിത്തല 
- റോഡ് കി . മീ . 2 /00 മുതൽ 2 / 800 വരെ - 
രൂപ 4.60 ലക്ഷം 

11,500 
- 75 82/ 2008 - 09 - ടി കി. മീ . 9/ 200 മുതൽ 10 / 00 
വരെ - രൂപ 4.60 ലക്ഷം 

11,500 


20 ,000 


33 , 800 


43 


50 / 2008 - 09 - ടി കി . മീ . 1/ 500 മുതൽ 3/ 00 
വരെ രൂപ 13 ലക്ഷം 


32 ,500 


44 


32 ,500 


45 


51 /2008 - 09 - ടി കി . മീ. 3/ 00 മുതൽ 4 /500 
വരെ- രൂപ 13 ലക്ഷം 
52/ 2008 - 09 - ടി കി . മീ . 4 / 500 മുതൽ 6 / 00 
വരെ രൂപ 13 ലക്ഷം 
53/ 2008 - 09 - ടി കി. മീ . 8 / 00 മുതൽ 9 / 500 
വരെ -രൂപ 13 ലക്ഷം 


32 ,500 


46 


32 ,500 


47 54/ 2008 - 09 - ടി കി . മീ . 9 / 500 മുതൽ 11/00 
വരെ രൂപ 13 ലക്ഷം 

32,500 
48 55 /2008- 09 - ടി കി. മീ . 11 /00 മുതൽ 12 /00 
വരെ - രൂപ 13 ലക്ഷം 

32 ,500 
49 56 /2008 - 09 - - ബദിയടുക്ക - 

മു ള്ളരിയ റോഡ് 
കി. മീ . 6 / 00 മുതൽ7/ 500 വരെ രൂപ 13.50 ലക്ഷം 33, 800 
50 57 / 2008 -09 - ടി കി. മീ . 7 /500 മുതൽ 9/ 00 
വരെ രൂപ 13. 50 ലക്ഷം 

33 , 800 


51 58 /2008- 09 - പള്ളിക്കര- പെരിയ റോഡ് കി . മീ . 
3 /00 മുതൽ 4 / 00 വരെ - രൂപ 8 ലക്ഷം 

20 , 000 


( 2 ) 


76 83/ 2008 - 09 - ചെമ്മട്ടംവയൽ- കാലിച്ചാനടുക്കം 

റോഡ് കി. മീ . 9/ 250 മുതൽ 11 / 500 വരെ - 
രൂപ 12.50 ലക്ഷം 

31,300 
77 84 / 2008 - 09 - ബദിയടുക്ക -ഏത്തടുക്ക - സൂളപ്പദവ് 

റോഡ് കി . മീ . 10 / 00 മുതൽ 11/ 00 വരെ - 
- രൂപ 9 ലക്ഷം 

22 ,500 
78 85/ 2008 -09 - ടി കി . മീ . 11/ 00 മുതൽ 12 / 00 
വരെ രൂപ 9 ലക്ഷം 

22 , 500 
79 86/ 2008- 09 - ടി കി . മീ . 16 / 00 മുതൽ 16 / 500 
വരെ രൂപ 4.50 ലക്ഷം 

11, 300 
80 87 / 2008 - 09 -- ടി കി . മീ . 16 / 500 മുതൽ 18/ 500 
വരെ രൂപ 13 ലക്ഷം 

32 ,500 
81 88/ 2008- 09 - ടി കി. മീ . 18 / 500 മുതൽ 20/ 00 
വരെ - രൂപ 9 ലക്ഷം 

| 22, 500 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 10 വരെ 7 - 8 - 2008, 3 മണി, 
ക്രമനമ്പർ 11 മുതൽ 20 വരെ 14 - 8 - 2008, 3 മണി, ക്രമനമ്പർ 
21 മുതൽ 35 വരെ 21- 8 - 2008, 3 മണി, ക്രമനമ്പർ 36 മുതൽ 
50 വരെ 28 - 8 - 2008, 3 മണി, ക്രമനമ്പർ 51 മുതൽ 65 വരെ 
5 - 9 - 2008, 3 മണി, ക്രമനമ്പർ 66 മുതൽ 31 വരെ 9 - 9 - 2008 , 
3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 
1 മുതൽ 10 വരെ 7 - 8 - 2008, 3. 30 മണി, ക്രമനമ്പർ 11 മുതൽ 
20 വരെ 14 - 8 - 2008, 3.30 മണി, ക്രമനമ്പർ 21 മുതൽ 35 വരെ 
21- 8 - 2008 , 3.30 മണി, ക്രമനമ്പർ 36 മുതൽ 50 വരെ 28 - 8- 2008, 
3 . 30 മണി, ക്രമനമ്പർ 51 മുതൽ 65 വരെ 5 - 9 - 2008, 3 . 30 
മണി, കമനമ്പർ 66 മുതൽ 81 വരെ 9 - 9 - 2008, 
3. 30 മണി വരെ. 


- കരാറുകാരുടെ യോഗ്യത - അടങ്കൽ തുക 6 ലക്ഷം രൂപ 
വരെയുള്ള പ്രവൃത്തികൾക്ക് " ഡി യും ഉപരിയും, 6 ലക്ഷ 
ത്തിനു മുകളിലുള്ള പ്രവൃത്തികൾക്ക് “ സി യും ഉപരിയും. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില അടങ്കൽ തുക 
6 ലക്ഷംരൂപ വരെയുള്ള പ്രവൃത്തികൾക്ക് രൂപ 400 + മൂ . വ . നി.. 
6 ലക്ഷത്തിനു മുകളിലുള്ള പ്രവൃത്തികൾക്ക്രൂപ 700 + മൂ . വ . നി. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും കമനമ്പർ 1 മുതൽ 10 വരെ 6 - 8 - 2008, ഉച്ചയ്ക്ക് 
1 മണി, കമനമ്പർ 11 മുതൽ 20 വരെ 13 - 8 - 2008, ഉച്ചയ്ക്ക് 
1 മണി, ക്രമനമ്പർ 21 മുതൽ 35 വരെ 20 - 8 - 2008, ഉച്ചയ്ക്ക് 
1 മണി, ക്രമനമ്പർ 36 മുതൽ 50 വരെ 27 - 8 - 2008, ഉച്ചയ്ക്ക് 
1 മണി, കമനമ്പർ 51 മുതൽ 65 വരെ 4 - 9 - 2008, ഉച്ചയ്ക്ക് 
1 മണി, കമനമ്പർ 66 മുതൽ 81 വരെ 8 - 9 - 2008, ഉച്ചയ്ക്ക് 
1 മണി വരെ. 


പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി- 31-12 -2008 വരെ. 
ദർഘാസുകൾ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരി 
ക്കും . കൂടു തൽ വിവ ര ങ്ങൾ ഈ ആഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


റോഡ്സ് ഡിവിഷൻ, 
കാസറഗോഡ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


